കേരള സര്‍ക്കാര്‍, 
സംഗ്രഹം | 


അദ്ധ്യാപക/അനദ്ധ്യാപകര്‍ക്ക്‌ കെ-ടെറ്റ്‌ പാസാകുന്നതിന്‌ 31/03/2019 വരെ സമയം 
അനുവദിച്ച്‌ ഉത്തരവ്‌ പൂറപ്പെടുവിക്കുന്നു. 
പൊതുവിദ്യാഭ്യാസ (ജെ) വകുപ്പ്‌ 


സ.ഉ(കൈ) നം.134/17/പൊവിവ ലം തീയതി, തിരുവനന്തപുരം. 30/10/2017 


പരാമര്‍ശം:- (1). സ.ഉ (പി) നം. 03/2017/പൊവിവ തീയതി 21/2/2017. 
(2). സ.ഉ (പി) നം. 07/2017/പൊവിവ തീയതി 07/4/2017. 4 
(3). കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ 10/8/2017 ലെ നോട്ടിഫിക്കേഷന്‍ നം. 24/17. 


ഉത്തരവ്‌ 


പരാമര്‍ശം (1) ലെ ഉത്തരവ്‌ പ്രകാരം 2016-7 അധ്യയന വര്‍ഷം വരെ 
നിയമിതരായ അദ്ധ്യാപകര്‍ക്കെല്ലാം കൊടെറ്റ്‌ പാസാകുന്നതിന്‌ 31/3/2018 വരെ സമയം 
അനുവദിച്ചിട്ടുണ്ട്‌. പരാമര്‍ശം (2) ലെ ഉത്തരവ്‌ പ്രകാരം വിദ്യാഭ്യാസ വകുപ്പിലെ അനദ്ധ്യാപക 
ജീവനക്കാരായ ക്ലാര്‍ക്ക്‌, ടൈപ്പിസ്റ്റ്‌, അറ്റന്‍ഡര്‍/ഓഫീസ്‌ അറ്റന്‍ഡന്റ്‌ എന്നിവര്‍ക്ക്‌ കെ.ടെറ്റ്‌ 
പാസാകുന്നതിന്‌ 31/03/2018 വരെ സമയം അനുവദിച്ച്‌ ഉത്തരവായിരുന്നു. 2017-18 അധ്യയന 
വര്‍ഷം നിയമിതരായ്‌ എയ്ഡഡ്‌ സ്കൂള്‍ അദ്ധ്യാപകര്‍ക്ക്‌ കൂടി കെ-ടെറ്റ്‌ പാസ്സാകുന്നതിന്‌ 
കൂടുതല്‍ സമയം ആവശ്യപ്പെട്ടുകൊണ്ട്‌ നിരവധി നിവേദനങ്ങള്‍ സര്‍ക്കാരില്‍ ലഭിച്ചതിന്റെ 
അടിസ്ഥാനത്തില്‍ സര്‍ക്കാര്‍ ഇക്കാര്യം വിശദമായി പരിശോധിച്ചു. പരാമര്‍ശം (3 ) പ്രകാരം 
31/03/2015 വരെ നിയമനം Bn മിനിമം യോഗ്യതയില്ലാത്ത അദ്ധ്യാപകര്‍ 1/04/2015 മുതല്‍ 
4 വര്‍ഷത്തിനകം യോഗ്യത നേടിയാല്‍ മതിയാകും എന്ന്‌ വിദ്യാഭ്യാസ അവകാശനിയമം 

ഭേദഗതി ചെയ്യപ്പെട്ിട്ടുള്ള സാഹചര്യത്തില്‍ ചുവടെപ്പറയും പ്രകാരം ഉത്തരവാകുന്നു. 
1). 2012-13 അധ്യയന വര്‍ഷം മുതല്‍ 2017-18 അധ്യയന വര്‍ഷം വരെ 
നിയമിതരായ. അദ്ധ്യാപകര്‍ക്കും, അനദ്ധ്യാപക ജീവനക്കാരായ ക്ലാര്‍ക്ക്‌ 


ടൈപ്പിസ്റ്റ്‌, അറ്റന്‍ഡര്‍/ഓഫീസ്‌ അറ്റന്‍ഡന്റ്‌ എന്നിവര്‍ക്കും കൊടെറ്റ്‌ 


പാസാകുന്നതിന്‌ 31/03/2019 വരെ സമയം അനുവദിക്കുന്നു. എന്‍,സി.റ്റി.ഇ 
മാനദണ്ഡങ്ങള്‍ പ്രകാരം കെ.ടെറ്റ്‌ നിര്‍ബന്ധയോഗ്യതയായതിനാല്‍ 
ഇളവ്‌ ലഭിച്ച എല്ലാ അദ്ധ്യാപകരും 2019-20 അധ്യയന വര്‍ഷം 
ആരംഭിക്കുന്നതിന്‌ മുന്‍പ്‌ കെ-ടെറ്റ്‌ യോഗ്യത നേടിയിരിക്കേണ്ടതാണ്‌. 

2). 31/03/2012 ന്‌ മുമ്പ്‌ റെഗുലര്‍വേക്കന്‍സിയില്‍ നിയമിതരായ 
അദ്ധ്യാപകര്‍ക്കും, അനദ്ധ്യാപക ' ജീവനക്കാരായ ക്ലാര്‍ക്ക്‌, ടൈപ്പിസ്റ്റ്‌, 
അറ്റന്‍ഡര്‍ /ഓഫീസ്‌ അറ്റന്‍ഡന്റ്‌ എന്നിവര്‍ക്കും നിയമാനുസൃതം 
പ്രൊമോഷന്‍ ലഭിക്കുമ്പോള്‍ നിയമനാംഗീകാരത്തിന്‌ കൊടെറ്റ്‌ 
ബാധകമാക്കേണ്ടതില്ല. 


(ഗവര്‍ണ്ണറുടെ ഉത്തരവിന്‍ പ്രകാരം) 
എച്ച്‌ നജീബ്‌ 
ജോയിന്റ്‌ സെക്രട്ടറി 


പകര്‍പ്പ്‌: & 
൨ ്പാതുവിദ്യാഭ്യാസ ഡയറക്ടര്‍, തിരുവനന്തപുരം 
സെക്രട്ടറി, പരീക്ഷാഭവന്‍, തിരുവനന്തപുരം 
ഡയറക്ടര്‍, എസ്‌ .സി.ഇ.ആര്‍.റ്റി, തിരുവനന്തപുരം 
സെക്രട്ടറി, കേരള പബ്ളിക്ക്‌ സര്‍വ്വീസ്‌ കമ്മീഷന്‍, തിരുവനന്തപുരം 
(ആമുഖ കത്ത്‌ മുഖേന) 
എല്ലാ ഡെപ്യൂട്ടിഡയറക്ടര്‍മാര്‍ക്കും/ജില്ലാവിദ്യാഭ്യാസഓഫീസര്‍മാര്‍ക്കും / ഉപജില്ലാ 
വിദ്യാഭ്യാസ ഓഫീസര്‍മാര്‍ക്കും (പൊതുവിദ്യാഭ്യാസ ഡയറക്ടര്‍ മുഖേന) 
എക്സിക്യൂട്ടീവ്‌ ഡയറക്ടര്‍, ഐ.റ്റി ൫ സ്കള്‍, തിരുവനന്തപുരം 
(വെബ്‌ സൈറ്റില്‍ പ്രസിദ്ധീകരിക്കുന്നതിന്‌) 
ഡയറക്ടര്‍, വിവരപൊതുജനസമ്പര്‍ക്ക (വെബ്‌ & ന്യൂമീഡിയ) /(പ്രസ്സ്‌ റിലീസ്‌) വകുപ്പ്‌ 
(പ്രസിദ്ധീകരണത്തിന്‌) 
പ്രിന്‍സിപ്പല്‍ അക്കാണ്ടന്റ്‌ ജനറല്‍ (ആഡിറ്റ്‌), കേരള, തിരുവനന്തപുരം. 
അക്കൌണ്ടന്റ്‌ ജനറല്‍ (എ & ഇ) കേരള. തിരുവനന്തപുരം 
സ്റ്റോക്ക്‌ ഫയല്‍ / ഓഫീസ്‌ കോപ്പി 


ഉത്തരവിന്‍ പ്രകാരം 


സെക്ഷന്‍ ee 


